Government of Kerala 
കേരള സർക്കാർ 

2008 


Reg . No. 021.mmuo 
KL / TV (N )/ 12 /2006 -2008 


KERALA GAZETTE 

- കേരള ഗസററ് 
PUBLISHED BY AUTHORITY 
ആധികാരികമായി പ്രസിദ്ധപ്പെടുത്തുന്നത് 


THIRUVANANTHAPURAM , TUESDAY 


No. 


Vol. LIII 
cueijo 53 


2nd December 2008 

2008 wimomio 2 
11th Agrahayana 1930 
1930 GYOLU DOOM . 11 


തിരുവനന്തപുരം, ചൊവ്വ 


നമ്പർ 


PART III 
Public Works Department 


PRE- QUALIFICATION TENDER NOTICE 
No . DB -2/3935/2007. 

30th October 2008. 
The tender for Pre- qualification and execution 
of the following work is invited by the 
Superintending Engineer , (Roads and Bridges ), 
South Circle , Thiruvananthapuram for and on behalf 
of the Governor of Kerala from financially 
sound and well experienced Registered A Class 
Contractors /Pirms of Kerala Public Works 
Department/ Irrigation who have successfully completed 
atleast one similar work costing more than 40 % 
(Forty percentage ) of the estimate P . A . C . of work 
during the last five years . The application for 
tender schedule should supported by Certificate 
of prior experience in work as inentioned below 
obtained from agreement authority and tender 
schedule will be issued only to those who satisfy 
this condition . Necessary Certific ite in this effect 
shall be produced from the officers concerned not 
below the rank of Executive Engineer. Tenders 
should be submitted so as to reach the undersigned 
on or before the date and time prescribed for the work 
as below by Registered Post/Speed Post . 
Courier Service will not be accepted . The 
receipt in Form T . R . 5 towards the purchase 
of tender schedule should be enclosed along the 
tender documents . 


Tender No . - P . Q . 28 / SESC /2008 -09 . 
Name of work - Budget work - Improvements and 

widening the road way of Pangode 

Kadakkal road from k .m . 0 /00 to 9/500 . 
Nature of works -- Improvements to the road 

way construction of side drain Retaining 

wall and extension of Culvert etc . 
Estimate P . A . C . - Rs . 103 Lakhs . 
E . M . D . - Rs. 50,000 . 
Cost of tender documents - Rs. 4,000 + S . T . 
Date and time of sale of ten der documents - 

9-12- 2008 , to 12 -12-2008, 3 p . m . 
Last date and time of receipt of tender 

18 - 12 - 2008 upto 4 p . m . 
Date and time of opening of tender - 18 -12 -2008 , 

4 . 30 p . in . 
Time of completion - 10 months. 

All the conditions prevailiag in this Department 
regarding tender pre - qualificatio . are applicable to 
this ten ler also . Further details, if required can be 
hal fron this office during working hours . 


- കേരള ഗ വ 3 ജ ർ ആ ദ വ ണി പൊതുമരാമത്ത 
Aly " (mod.93 9310833 ), 3941m ante , 
തിരുവനന്തപുരം സൂപ്രണ്ടിംഗ് എഞ്ചിനീയർ, ചുവടെ 

ർത്തിരിക്കുന്ന പാത്തിക്ക് പരിചയ സമ്പന്നരും 
സാമ്പത്തികശേഷിയുളളാരും ഈ പ്രവ്യത്തിയുടെ 


PRE - QUALIFICATION - CUM- TENDER 

NOTICE 
No , w1 .- D1- 14 2004 . 

12th November 2008 . 
Competitive postal tenders in sealed cover 
superscribing the name of work is invited under 
two cover system for and on behalf of the Governor 
of Kerala by the undersigned from " A " Class or 
cquivalent registered contractors (individual / firm ) 
of the Kerala Public Works Department 
upto 4 p . m . on 23- 12 - 2008 . Technical bids shall 
be opened by the Superintending Engineer or by 
an authorised officer on the same day at 4 . 30 p . m . 


40 %- ൽ കുറയാത്ത തുകയ്ക്കു ളള സമാനമായ 
ഏതെങ്കിലും ഒരു പണി ( ഒററപ്പണി കഴിഞ്ഞ അഞ്ച് 
വർഷത്തിനകം ചെയ്തുതീർത്തിട്ടുള്ളവരുമായ എ 
ക്ലാസ് കരാറുകാർ സ്ഥാപനങ്ങൾ എന്നിവരിൽ നിന്നും 
മു ൻ യോ ഗ്യ താ നി ർ ന യ ത്തി നും പ്രവൃത്തി 
ഏറെറടുത്തം” - ന ട ആ ന്ന തി നു മുളള ദർഘാസുകൾ 
(പ്രത്യേകം മുദ്രവച്ച കവറുകളിൽ രജിസ്റ ർ ഡ 
തപാൽ സ്പീഡ് പോസ്ററ് മുഖാന്തിരം ക്ഷണിച്ചു 
കൊളളുന്നു . ടെണ്ടർ പ്രമാണം വാങ്ങുമ്പോൾ ലഭിക്കുന്ന 
ഫോറം ടി . ആർ. 5 ( പ്രകാരമുള്ള രസീത് ടെണ്ടറി 
നോടൊപ്പം ഉൾക്കൊളളിക്കേണ്ടതാണ്. പ്രസ്തുത 
പണിയുടെ 40 %- ൽ കുറയാത്തതും സമാനസ്വഭാവം 
ഉളളതുമായ പ ണി ക ൾ ക്ക് എ ക് സി ക്യൂ ട്ടീ വ 
എഞ്ചിനീയറുടെ സർട്ടിഫിക്കററ് ഷെഡ്യൂളിനൊപ്പം 
സമർപ്പിക്കേണ്ടതാണ്. അപേക്ഷയോടൊപ്പം മുൻ 
പരിചയം സംബന്ധിച്ച് എഗ്രിമെൻറ് അധികാരി 
കളുടെ സർട്ടിഫിക്കറ” കൂടി ഹാജരാക്കിയാൽ മാത്രമേ 
ദർഘാസ് വിതരണം ചെയ്യുകയുളളു . പൂരിപ്പിച്ച 
ടെണ്ടറുകൾ നി ശ° ച യി ക്ക പ്പ 9 തീയതിക്കും 
സമയത്തിനു മുൻപായി രജിസ്റർഡ് പോസ്ററിലോ 
സ്പീഡ് പോസ്റ്ററിലോ ലഭിക്കേണ്ടതാണ്. കൊറിയർ 
സർവ്വീസിൽ ലഭിക്കുന്ന ദർഘാസുകൾ സ്വീകരി 
ക്കുന്നതല്ല . 


ദർഘാസ് നമ്പർ - പി . കൃ . 28 /എസ്. ഇ . 
-- എസ് . സി ./2008-09 . 
പ്രവൃത്തിയുടെ . പേര് - ബഡജററ് വർക്ക്, 
പാങ്ങാട് കടയ്ക്കൽ റോഡിൻറ കി . മീ . 
000 മുതൽ 9500 വരെയുള്ള - ഭാഗത്തിന്റെ 

വീതി കൂട്ടലും അഭിവുക°ധിപ്പെടുത്തലും. 
പണീയുടെ വിശദാംശങ്ങൾ റോഡം അലിവുള°ധി 
, പ്പെടുത്തലും ഓടയും സംരക്ഷണ ഭിത്തിയും 

നിർമ്മാണവും കലുങ്ക് നീട്ടി പണിയലും 

മററും, 
അടങ്കൽ തുക രൂപ 103 ലക്ഷം. 
നിരതദ്രവ്യം രൂപ 50,000. 
ദർഘാസ് ഫോറത്തിന്റെ വില - രൂപ 4, 000 + 

വി . നി . 
ദർഘാസം ഫോറം വിൽക്കുന്ന തീയതിയും 

സമയവും - 9- 12 - 2008 മുതൽ 12 - 12 - 2008 , 

3 മണിവരെ, 
ഭർഘാസ് സ്വീകരിക്കുന്ന അവസാന തീയതിയും 

സമയവും - 18 -12- 2008, 4 മണിവരെ. 
ദർഘാസ് തുറക്കുന്ന തീയതിയും സമയവും 

18- 12-2008, 4 . 30 മണി, 
കാലാവധി - 10 മാസം. 


in the presence of tenderers present. The Department 
will not be responsible in any way for the 
non- receipt of tenders in time due to the postal or 
any other delay . 

The technical bid will be examined and decided 

he Chief Engineer s Tender Committee and 
qualified bidders will be intimated . Financial bid 
of pre-qualified bidders shall be opened after notifying 
the date and time to the qualified bidders. 

Technical bid and financial bid and E . M . D . 
shall be enclosed in separate covers superscribing 
" Technical Bid " and " Financial Bid as the case may 
be and both covers shall be enclosed in a 
single sealed envelope superscribing the name of work . 
. Name of Division - N . H . Division, Kodungallur. 
Tender No . and Name of work with P . A . C . 

6 /SENH | CC| 2008-09 K 0 c hi - NH -47 
NHAI-Periodical Renewal for the year 
2008 - 09 - Providing 25 mm BC from Edappally 
junction to Vyttila km . 342/600 to 

km . 348,596 - Rs. 307 lakhs. 
E. M. D . - Rs. 50 ,000 . 
Cost of tender documents - Rs . 4,000 + VAT . 
Date and time of sale of tender forms-- 

10 -12 - 2008 and 11 - 12 -2008 upto 1 p . 3 . 
- Time of completion - 6 months. 

- . SPECIAL CONDITIONS 
- 1 . Programme for execution ; 
Ist 2nd 

Last 
2 months 2 months 2 months 
35 % 80 % 

100 % 
These works are to be completed within time 
schedule furnished . 


പ ര ത ര മ ര ം മ ആ വകുപ്പിലെ ദർഘാസ 
പരിഗണനയ്ക്കുളള മററ് അനുബന്ധ നിയമങ്ങൾ 
ഈ ദർഘാസിനും ബാധകമായിരിക്കും. 


2 . The prospective tenderers ( individual/ firm ) 
have to mobilise the required machinery for the 
work by themselves. Tender forms shall be issued 
only to those tenderers who produce documental 
evidence of the ownership of such equipments and 
machinery . 
2 . (a ) Details of special machineries required . 
(1 ) Hot Imix plant 

(100-120 TPH )/80 -100 TPH - 1 No . 
Paver finisher 
Vibratory road roller 


Office of the Superintending Engineer, 
Roads and Bridges, 
South Circle, 
Thiruvananthapuram . 


Sd .) 
Superintending 

Engine . 


- 


( 3) 


ദർഘാസ പ്രമാണത്തിന്റെ വില രൂപ 4, 000 + 

വാററ് . 
83ഘാസ് ഫോറം വിൽക്കുന്ന തീയതിയും 

സമയവും - 10 -12 - 2008 മുതൽ 1l- 12 - 2008 , 

1 മണി വരെ. 
കാലാവധി - 6 മാസം. 


- 3 . The prospective tenderers should have 
completed at least one work of similar nature costing 
at least 50 % of the PAC of the work tendered 
during the last 5 years and such completed works 
shall necessarily include bituminous items such as 
BUSG , BM /DBM , BCSDBC to the tune of at least 
50 % of the scheduled quantity of the work concerned , 
Tender forms shall be issued only to those tenderer 
(individual/ firm ) who produce certificate to this 
effect issued by the concerned Executive Engineer . 

4 . No tender on joint venture is acceptable . 

5 . The tenderer shall enclosc a programma 
chart of twork along with the tender. 

6 . Receipt of sale of tender form must be 
attached along with the tender . 
- 7 . Tut: rates quoted by the tenderer will be finat 
and there would be no post- tender negotiations 
regarding the quoted rates. 
-- 1 . A pre- hid meeting will be field at 11 a . In . 
on 16 -12- 2008 at the office of the undersigned . 

All other conditions in Kerala P . W . D . are 
applicable to this tender also 


- 


- 


കേരള ഗവർണ്ണർക്കുവേണ്ടി 1 8 ശ 1 യ പ ത 
( മദ്ധ്യമേഖല ) , സുപണിംഗ് എഞ്ചിനീയർ, കൊച്ചി 
താഴെ 

കൊടുത്തിരിക്കുന്ന പ്രവർത്തിക്കു വേണ്ടി 
എ ക്ലാസ് അംഗീകൃത കരാറുകാരിൽ നിന്നും കേരള 
പി , ഡബ്ളിയു . ഡി .) മത്സരാടിസ്ഥാനത്തിലുളള 
മുദ്രവച്ചതും ( പവ്യത്തിയുടെ പേര് പുറത്ത്ആലേഖനം 
ചെയ്തിട്ടുളളതുമായ കവറുകളിൽ മുൻകൂർ യോഗ്യതാ 
ദർഘാസുകൾ ( ഇരട്ടകാർ രീതി. കാവർ- 1 , ടെക്നിക്കൽ 
ബിഡ , കവർ 2 ഫിനാൻഷ്യൽ ബിഡ്) രജിസ്ട്രേഡ് 
തപാൽ മുഖേന മാത്രം ക്ഷണിക്കുന്നു . പ്രസ്തുത 
ദർഘാസുകൾ 23 - 12 -2008 വൈകുന്നേരം 4 മണി 
വരെ സ്വീകരിക്കുന്നതും അന്നേദിവസം വൈകുന്നേരം 
4 . 30 - ന് തൽസമയം ഹാജരായിട്ടുളള കരാറുകാരുടെ 
സാന്നിദ്ധ്യത്തിൽ മുൻകൂർ യോഗ്യത അടങ്ങിയ കവർ. 1 
(സാങ്കേതിക ദർഘാസ്) മാത്രം തുറക്കുന്നതുമാണ് . 
തപാൽ കരാറു മൂലമോ മാറ് കാലതാമസമോ വന്നാൽ 
ഈ ഡിപ്പാർട്ടുമെന്റ് യാതൊരുവിധ ഉത്തരവാദിത്വവും 
ഏറൊടുക്കുന്നതല്ല . 


1 


19 


നിബന്ധനകൾ 
- 1 . (പ്രവൃത്തി പൂർത്തിയാക്കുന്നതിനുളള 

പ്രാഗ്രാം 
ആദ്യത്തെ 2 മാസം - 35 % 
രണ്ടാമത്തെ 2 മാസം - 80 % 
അവസാനത്തെ 2 മാസം - 100 % 

പ്രസ്തുത പ്രവൃത്തികൾ മുകളിൽ കാണിച്ച 
സമയപരിധിക്കുളളിൽ ചെയ്ത് തീർക്കേണ്ടതാണ്. 

- 2 , ഈ പ്രവൃത്തിക്ക് ദർഘാസ് സമർപ്പിച്ച 
കരാറുകാരൻ ( വ്യക്തി സ്ഥാപനം) പാത്തിക്ക 
ആവശ്യമായ യന്ത്രസാമഗ്രികൾ സ്വയം സംഘടിപ്പി 
ക്കേണ്ടതാണ്. ആയത് കരാറുകാരന് സ്വന്തമായിട്ടുളള 
താണെന്നതിന് രേഖാമൂലമായ തെളിവ് സമർപ്പിക്കുന്ന 
കരാറുകാർക്ക് മാത്രമേ ദർഘാസ് പ്രമാണങ്ങൾ 
നൽകുകയുളളു . 
2എ . ഈ പ്രവൃത്തിക്ക് ആവശ്യമായ പ്രത്യേക 

യന്ത്ര സാമഗ്രികൾ 
( 1 ) ഹോട്ട് മിക്സ് പാൻറ് 

( 100 -12080 - 100 ) ടി . പി . എച്ച - 1 എണ്ണം 
(2 ) പേവർ ഫിനിഷർ 
( 3) വൈബറററി റോളർ 

3 , ഈ പ്രവൃത്തിക്ക് ദർഘാസിൽപങ്കെടുക്കുവാൻ 
ഉ8°arശിക്കുന്ന കരാറുകാരൻ (വ്യക്തി സ്ഥാപനം) 
കഴിഞ്ഞ അഞ്ചുവർഷത്തിനുളളിൽ അടങ്കൽ തുകയുടെ 
50 % ത ക ക യ • സ • മേൽ വിവരിച്ച പണീക്ക 
സമാനമായ ഒരു പ്രവൃത്തിയെങ്കിലുംപൂർത്തിയാക്കിയിരി 
ക്കേണ്ടതാണ്. അപ്രകാരമുള്ള പ്രവൃത്തിയിൽ ഈ 
( പവൃത്തിയുടെ ഷഡളിൽ പറഞ്ഞിരിക്കുന്ന 
ബി . എം . ഡി , ബി . എം . ബി . സി . എസ് . ഡി . 
ബി , സി , എന്നീ ഇനങ്ങളുടെ50 % വീതം അളവുകൾ 
എങ്കിലും ഉൾപ്പെട്ടിട്ടുള്ളതായിരിക്കണം. ആയതിന് 
ബന്ധപ്പെട്ട എക്സിക്യൂട്ടീവ് എഞ്ചിനീയറുടെ സാക്ഷ്യ 
പ്പെടുത്തിയ (പണികളുടെ വിശദവിവരങ്ങൾ അടങ്ങിയ) 
സർട്ടിഫിക്കാറുകൾ ഹാജരാക്കുന്നവർക്ക് മാത 
ദർഘാസ് ( പമാണങ്ങൾ നൽകുകയുളളു . 

4 . സംയുക്ത സംരംഭത്തിന്റെ അടിസ്ഥാനത്തിൽ 
ദർഘാസ് സ്വീകരിക്കുന്നതല്ല . 

5 . ക രാ റു കാ ർ ( പ്രവൃത്തി സമയപരിധി 
ക്കുളളിൽ തീർക്കാനാവശ്യമായ പ്രാഗ്രാം ചാർട്ട 
ദർഘാസിനോടൊപ്പം സമർപ്പിക്കേണ്ടതാണ്, 

- 6 . ദർഘാസ് വാങ്ങിയതിന്റെ വില അടച്ച 
രസീതുകുടി ദർഘാസിനോടൊപ്പം വയ്ക്കേണ്ടതാണ്. 

| 3 , 4 രാ റു കാ ര ൻ ഖപ്പെടുത്തിയിരിക്കുന്ന 
നിരക്കുകൾ അന്തിമമായിരിക്കും, ദ ഘാസ് തുറന്ന 
തിനുശേഷം നിരക്കുകളിൽ യാതൊരുവിധ നീക്കു 
പോക്കുകളും ഉണ്ടായിരിക്കുന്നതല്ല . 

8 . പങ്കെടുക്കുന്ന കരാറുകാരുടെ മുൻദർ ഘാസ 
യാഗം ഈ ഓഫീസിൽവച്ച് 16-12- 2008 , 11 മണിക്കു 
ഉറപ്പായിരിക്കുന്നാം . 

കേരള പൊതുമരാമത്ത് വകുപ്പിലെ മാരല്ലാ 
നിബന്ധനകളും ഈ ദർഘാസിനും ബാധകമാണ്. 
Office of the 
Superintending Engineer, 

(Sd .) 
NH (Central) Circle , 

Superintending Engine " . 
Kochi, Vyttila , 
Phone- 0484- 2304434, 


കരാറുകാരുടെ മുൻകൂർ യോഗ്യത ബന്ധപ്പെട്ട 
ചീഫ് എഞ്ചിനീയർമാരുടെ ദർഘാസ് കമ്മിററി 
പരിശോധിച്ച യോഗ്യത നിർണ്ണയിക്കുന്നതും ഈ വിവരം 
യോഗ്യരായവരെമുൻകൂട്ടി അറിയിക്കുന്നതും അ (പകാരം 
യോഗ്യരായ കരാറുകാരുടെ ദർഘാസുകൾ ( ഫിനാൻഷ്യൽ 
വിഡ്) മാതം ഹാജരായിടുളള ടി കരാറുകാരുടെ 
സാന്നിദ്ധ്യത്തിൽ തുറക്കുന്നതുമാണ്. 

- ടെക്നിക്കൽ ബിഡ്( ഫി നാ ൻ ഷ്യ ൽ ബിഡ 
എന്നിവ ടെക്നിക്കൽ ബിഡ് ഫിനാൻഷ്യൽ ബി ഡ 
എന്ന്" മലെഴുത്താടുകൂടിയ പാകും ( പ്യക മ 
കവറുകളിൽ അടക്കം ചെയ്ത് മുളച്ച ജോലിയുടെ 
പേര് മേലെഴുതിയ മാറാര മുവച്ച കവറിൽ സമർപ്പി 
മതാണ്. ജോലിക്ക്ആവശ്യമായ നിര. 

കുല്യവും 
( പ്രാഥമിക കരാറും ദർഘാസ് അടങ്ങിയ കവറിൽ 
{ ടകംനിൽബിഡ ) (പ്രത്യേകം സമർപ്പിക്കണ്ടതാണ് . 


ദർഘാസ് നമ്പരും പ്രവർത്തിയുടെ പേരും അടങ്കൽ 

തുകയും - 6എസ്. ഇ . എൻ, എച്ച്. സി , സി . 
2008-09 കൊച്ചി - എൻ.എച്ച്. 47 -എൻ എച്ച് , 
എ . ഐ . ഇടപ്പള്ളിമുതൽ വൈററില വരെ 
കി . മീ . 342, 000 മുതൽ 3-181596 വരെ) 
25 എം , എം . ബിറാമിനസ് കോൺക്രീന 
ഉപയോഗിച്ച് ക ാ ല ാ ക ാ ല ങ്ങ ളി ലു ളള 

പുനരുദ്ധാരണം - രൂപ 307 ലക്ഷം. 
നത ഭവ്യം രൂപ 50 , 000 


PRE QUALIFICATION -CUM 

TENDER NOTICE 


No, D14TN/ 1108-09. 


Ist November 2008 


Bids trom Contractors/Firms for Pre-qualification 
with tenders aic invited by the Superintending 
Engineer ,Buildings and Local Works North Circle, 
Kozhikode for the following Projects. 
1. 13/SENC - Construction of Main Block II for 

Government Engineering College, Wayanad 

at Mananthavady. 
The Project includethe following items of works 

Four Storied building including basement 
floor with R . C. C . framed structure with wall 
of Laterite Masonry and R .C .C. foundation for 
Main Building, providing water supply and 
sanitary arrangementetc. 

P.A .C.- Rs.425 Lakhs. 
Farnest Money Deposit --Rs. 50,000 . 
Cost of tender form – Rs.4,000 + VAT. 
Date and time of sale of tender forms--- 

From 2-1-2009 to 8-1-2009 upto 1 p. . 
Last date and time of receipt of tender 

documents- 15-1-2009 up to tp.11. 
Period of Completion-- 24 months. 
.. 14 /SENC - Construction of Ladies Hostel for 

Government Engineering College, Wayanad 

at Maranthavady. 
The Projectinclude the following items ofworks – 


Four storied building including basement Anor 
with R . C . Q . framed structure with wall of Laterita 
Masonry and R . C . C . foundation for Main 
Building providing water supply and sanitary 
arrangements and retaining wall ctc . 

P . A . C . - Rs. 229 Lakshy. 
Earnest Money Deposit - Rs. 50 ,000 . 
Cost of tender form - Rs . 4,000 + VAT. 
Date and time of Sale of tender documents - 
2- 1 -2009 to 8 - 1- 2009 upto 1 p . m . 
Last date and time of receipt of tender 

document3 - 15 - 1 -2009 upto 4 p . m . 
Period of Completion - 18 months. 
3 . 15 /SENC - Construction of Rajeev Gandh 

Memorial Ashram School and Hostel 
building at Voolpuzhit in Wayanad District 
Stage [ [( Balance work ) . 

The project include the following items of works 
Construction of R . C . C . Lintel, beam , sunshade 
Slab , well steining , dadoing wall, plastering , pre 
cast door and windows, internal rond etc . 

P . A . C.. - Rs. 158 Laks. 
Earnest Money Deposit - - Rs. 50 ,000 . 
Cost of tender forms - Rs. 4 ,000 + VAT. 
Date and time of sale of tender forms--- 

2- 1- 2009 to 8 - 1- 2009 upto 1 p . m . 
Last date and time of receipt of tender doci 

ments -- 15 - 1- 2019 upto 4p , m . 
Period of completion - 18 months . 

A Class Contractors/ Firmas Registered withi. 
State PWD having experience in the Construction 
Works of similar turc and also consider themselves 
capable of taking up the construction of major 
building can obtain Pre-Qualification bids and tender 
schedules from the Office of the undersigned on 
dates noted on payment of cost specified and on 
production of the Original Registration Card ith 
request for documents along with the following 
relevant records duly attested by an Officer not 
below the rank of Executive Engineer to prove their 
cligibility 
List of Minimum T & P under their possession : 
1 . Lorry / Tipper 

-- 3 Nos. 
2 . Hoist 
3 . Cement Concrete Mixer 
4 . Vibrator 
5 . Pump 
6 . Generator 
7 . Scaftolding 

- As per require 

ment 
8 . Shuttering 

- As per require . 

ment 
A Certificate to the cffect that they have 
satisfactorily completed a Government work of 
similar nature (Buildings) costing 40 % of the 
Estimate PAC during last five financial years. The 


>NWWWW 


tender documents will be issued only on production താഴെ സൂചിപ്പിക്കുന്ന വിഭാഗത്തിലുള്ള പ്രവർത്തികൾ 
of this Certificate . The details of essential docu ഏറെറടുത്തം നടത്തുന്നതിൽ പരിചയസമ്പന്നരും സാമ്പ 
ments required will be supplied with the tender ത്തികശേഷിയുള്ളവരുമായ എ ക്ലാസ് കരാറുകാർ 
documents . Necesgary documentary evidence should സ്ഥാപനങ്ങൾ എന്നിവരിൽനിന്നും താഴെ പറയുന്ന 
be submitted with the tender . Otherwise it will പ്രവർത്തികൾക്ക് മുൻയംഗ്യതാ നിർണ്ണയത്തിനും 
be rejected . Those who are proposed to complet - ( പ്രവർത്തിക്കുമുളള ദർഘാസുകൾ ക്ഷണിച്ചുകൊളളുന്നു . 
the work timely under the existing circumstances 

1 . 13എസ്. ഇ . എൻ, സി . - വയനാട് ജില്ലയിൽ 
( including financial) only need to submit the tenders . 

മാനന്തവാടി താലൂക്കിൽ എഞ്ചിനീയറിംഗ 
All the tenderer should attend the Pre- bid 

കോളജ് ബ്ലോക്ക് 2 - ന് വേണ്ടി കെട്ടിട 
meeting convened prior to the last day of receipe 

നിർമ്മാണം, 
of the tender , 

പ്രവൃത്തിയുടെ വിവരങ്ങൾ: 
A big Sealed ! Cover containing (1) the filled 

നിലം നിരപ്പാക്കൽ, ആർ. സി . സി . ഫൗണ്ടേഷൻ, 
up and signed Pre -qualification bids (4 copies) 

പബലിത ചട്ടക്കൂട്ടിൽ സിമൻറ് ചാന്തിൽ ചെങ്കല്ല് 
along with all the required pro forma , questionnaires 

ജിത്തിയിൽ ബെയർസിമെന്റ് ഫ്ളോർ അടക്കം നാല 
and certificate in one cover . ( 2 ) Earnest Money 
Deposit and Preliminary Agreemet in one cover 

നില കെട്ടിടം, ശുദ്ധജല വിതരണം സാനിറ്റററി 
and ( 3 ) tender documents in which the rate is 

സൗകര്യങ്ങൾ എന്നീ പ്രവർത്തികൾ , 
quoted in another sealed cover and also super 

അടങ്കൽ തുക രൂപ 425 ലക്ഷം. 
cribing the name of the work sent only by 

നിരതദവും രൂപ 50, 000, 
Registered Post should reach the Office of the 

ദർഘാസം പ്രമാണങ്ങളുടെ വില - രൂപ 4, 000 + 
undersigned before 4 . p . m . on the last date fixed 

വാററം . 
for receipt of Pre-qualification bids and tenders . 
The department will not responsible for any delay ദർഘാസം പ്രമാണങ്ങളുടെ വിൽപ്പന - 2 -1 - 2009 . 
or loss in delivery by Post . 

മുതൽ 8 -1- 2009 ഉച്ചയ്ക്ക് 1 മണിവരെ. 
The Pre-qualification bids only will be opened ദർഘാസം ( പ്രമാണങ്ങൾ സ്വീകരിക്കുന്ന തീയതിയും. 
(on the same day the last date fixed for receipt of 

സമയവും 15- 1-2009 വൈകുന്നേരം 4 മണി 
Pre -qualification bids/tender documents ) at the time 

വരെ. 
notified , and will be submitted to the . Chief 
Engineer s Committee for scrutiny and finalisation 

- ( പവത്തി തീർക്കേണ്ട കാലാവധി 24 മാസം 
of Pre- qualification . The cover containing tender 

2 . 14 എസ്. ഇ , എൻ, സി . - വയനാട് ജില്ലയിൽ 
schedule of Pre - qualified tenders only will be 

മാനന്തവാടി താലൂക്കിൽ ഗവൺമെൻറ് 
opened after the finalisation of Pre- qualification bids 

എഞ്ചിനീയറിംഗ് കോളേജിൽ പെൺകുട്ടി 
by the Cheif Engineer s Committee. 

കൾക്ക് ഹോസ്റ്ററൽ നിർമ്മിക്കൽ.. 
The date and time of opening of the tender പ്രവൃത്തിയുടെ വിവരങ്ങൾ 
will be intimated to the Pre-qualified contractors/ 

. ആർ സി സി , ഫാഷൻ, പ്രബലിത ചട്ടക്കുട്ടിൽ 
firms concerned in time. The tenders of those who 

സിമൻറ് ചാന്തൽചെങ്കല്ല്ഭിത്തിയിൽ ബെയ്സ്മെൻറ് 
have not become qualified will not be considered on 

ഫ്ളോർ അടക്കം നാല് നില കെട്ടിടം, ശുദ്ധജല 
any account. The Pre -qualification bids of the 

വിതരണം, സാനിറററി സൗകര്യങ്ങൾ, സംരക്ഷണ 
oontractors /firms without the required EMD of 

ഭിത്തികൾ എന്നീ പ്രവർത്തികൾ . 
Rs. 50 ,000 duly pledged in the name of undersigaud 
and the Preliminary Agreement in Stamp Paper അടങ്കൽ തുക രൂപ 229 ലക്ഷം. 
tworth Rs. 50 will be summarily rejected . 

നിരതഭവ്യം രൂപ 50, 000 . 
While executing the Agreement for the work by 

ദർഘാസ പ്രമാണങ്ങളുടെ വില --രൂപ 4, 000 + 
selceted tenderer, Security Deposit and 10 of the 

- വാറം , 
contract amount in the form of Bank Guarantee 

ഭർഘാസ പ്രമാണങ്ങൾ വിൽക്കുന്ന തീയതിയും 
should be given . 

സമയവും - 2 - 1 - 2009 മുതൽ 8 - 1 - 2009 

ഉച്ചയ്ക്ക് 1 മണിവരെ. 
Kerala State Construction Corporation and 
Labour Contract Co-operative Societies will be ദർഘാസ് ( പ്രമാണങ്ങൾ സ്വീകരിക്കുന്ന തീയതിയും 
allowed a price preference of 10 % over other tenders. 

സമയവും - 15- l - 2009, വൈകുന്നേരം 4 മണി 

വരെ, 
The conditions in G . O . (B ) 84 / 97,PW & T 
dated 19 - 8 - 1997 and all other conditions prevailing 

പ്രവൃത്തി തീർക്കേണ്ട കാലാവധി 18 മാസം. 
in PWD regarding the Pre- qualification bids and 3 , 15)എസ്. ഇ . എൻ. സി . വയനാട് ജില്ലയിൽ 
tender dacuments will remain unchanged and are 

രാജീവ് ഗാന്ധി മെമ്മോറിയൽ ആശ്രമം 
equally applicable to the above works also . The 

സ്കൂൾ, ഹോസ്ററൽ എന്നിവയുടെ ബാക്കി 
undersigned reserves the right to reject all or any 

വന്ന നിർമ്മാണ പ്രവൃത്തികൾ , 
of the tenders of Pre-qualification bids without 
assigning any reason 

പ്രവർത്തിയുടെ വിവരങ്ങൾ : 

ആർ, സി , സി , ലിൻഡാൽ, സൺഷെയ്ഡ് , സ്ലാബ്, 
കേരള ഗവർണ്ണർക്കുവേണ്ടി പൊതുമരാമത്ത് വകുപ്പ് ാവൽസ്ററീനിംഗ്, ചുമരിൽ ടൈൽസ് പതിക്കൽ, 
ബിൽഡിംഗ്സ്ആൻറർ ലോക്കൽ വർക്സ് വിഭാഗം ചുമരിൽ സിമൻറ് തേപ്പ്, ( പീ കാസററ കോൺക്രീററ 
ഉത്തരമേഖല സൂപ്രണ്ടിംഗ് എഞ്ചിനീയർ പൊതു ജനലും വാതിലും, അനുബന്ധ റോഡ് എന്നിവ 
മരാമത്ത് വകുപ്പിൽ രജിസ്റ്റർ ചെയ്തിട്ടുളളവരും നിർമ്മിക്കൽ, 


അടങ്കൽ തുക രൂപ 158 ലക്ഷം, 
നിരതദ്രവ്യം - രൂപ 50, 000 
ദർഘാസ് പ്രമാണത്തിന്റെ വില - രൂപ 4,000 + 


വാറ്റം 


പ്രവർത്തി ദിവസംവരെ ദർഘാസുകൾ സ്വീകരിക്കുന്ന 
താണ്. പ്രവർത്തിക്കുവേണ്ടിയുളള മുൻയോഗ്യതാ ഫോറ 
ത്തോടൊപ്പം 50 രൂപയുടെ മുക്കടലാസിൽ ..എഴുതി 
ഒപ്പിട്ട - ( പ്രാഥമിക ഉടമ്പടിയും 50 ,000 രൂപയിൽ 
കുറയാത്ത തുകയ്ക്കുളള നിരതദ്രവ്യവും ഉണ്ടായിരി 
ക്കേണ്ടതാണ് . നിരതദ്രവ്യം, കോഴിക്കോട് പൊതു 
മരാമത്ത് വകുപ്പ് , നോർത്ത് സർക്കിൾ ബിൽഡിംഗ് സ 
ആൻറ് ലോ ക്കൽ വർകസ്സൂപ്രണ്ടിംഗ് എഞ്ചിനീ 
യറുടെ പേരിൽ നിക്ഷേപിച്ചതോ പണയപ്പെടുത്തി 
യതോ ആയിരിക്കണം, മുനയോഗ്യതാ നിർണ്ണയത്തി 
നുളള പ്രമാണങ്ങൾ മാത്രം ദർഘാസ് സീകരിക്കു 
ന്നതിന് നിശ്ചയിച്ച അവസാന ദിവസം വൈകിട്ട 
4 . 30 - ന് തുറക്കുന്നതും പൊതുമരാമത്ത് വകുപ്പ 
ചീഫ് എഞ്ചിനീയറുടെ കമ്മിററിയുടെ പരിഗണന 
യ് ക്കും അം ഗീ കാ ര അതി നും . അയയ്ക്കു 
ന്നതുമാണ്. ഇപ്രകാരം മുൻഗണന നിശ്ചയിച്ച് 
അംഗീകരിച്ച കരാറുകാരുടെയും സ്ഥാപനങ്ങളുടെയും 
ദർഘാസുകൾ മാത്രം പിന്നീട് തുറന്ന് പരിശോധി 
ക്കുകയുള്ളൂ . യോഗ്യതാ നിർണ്ണയത്തിൽ ഉൾപ്പെടാത്ത 
കരാറുകാരുടെയും സ്ഥാപനങ്ങളുടെയും ദർഘാസുകൾ 
തുറക്കാതെ തന്നെ നിരസിക്കുന്നതാണ്. 


T 


T 


ക 


: 


- 1 


s 


1 / 


ർ ഘാസ് പ്രമാണങ്ങൾ വിൽക്കുന്ന തീയതിയും 

സമയവും - 2-1 - 2009 മുതൽ 8- 1 -2009 

ഉച്ചയ്ക്ക് 1 മണിവരെ. 
ദർഘാസം സ്വീകരിക്കുന്ന അവസാന തീയതിയും 

സമയവും - 15 -1 - 2009 വൈകുന്നേരം 4 മണി 
വരെ, 
( പ്രവൃത്തി തീർക്കേണ്ട കാലാവധി - 18 മാസം. 

ദർഘാസ പ്രമാണത്തിനുള്ള അപേക്ഷയോടൊപ്പം 
അസ്സൽ രജിസ്ടഷൻ കാർഡ് ഹാജരാക്കേണ്ടതും 
എക്സിക്യൂട്ടീവ എഞ്ചിനീയർ പദവിയിൽ കുറയാത്ത 
ഉദ്യോഗസ്ഥർ സാക്ഷ്യപ്പെടുത്തിയ താഴെ പറയുന്ന 
രേഖകൾ കൊണ്ടുവരേണ്ടതുമാണ്. 
അത്യാവശ്യം കൈവശം വേണ്ടുന്ന പണി 
ആയുധങ്ങളുടെയും വാഹനങ്ങളുടെയും 

- ലിസ്ററ് 
1 , ലോറിടിപ്പർ 

എണ്ണ 
2 . ഹോയിസ്റ് 

സിമൻറ് കോൺ 
കീററ് മിക്സർ 
- ബംബററർ 
5 . പമ്പ് 
6 . ജനറേറ്റർ 
7 . ഫോം വർക്ക് - ആവശ്യമുളളത 

8 . സ് കാഫോൾഡിംഗ് - }} 
അടങ്കൽ തുകയുടെ 40 % കുറയാത്ത സമാന 
സ്വഭാവമുളള ( കെട്ടിടങ്ങളുടെ) ഒററ പ്രവൃത്തി കഴിഞ്ഞ 
5 വർഷത്തിനുളളിൽ ചെയ തം തീർത്തത് സാക്ഷ്യ 
പ്പെടുത്തിയ രേഖകൾ , ഈ രേഖ സമർപ്പിക്കുന്നവർക്ക് 
മാത്രമേ ദർഘാസ് ഫോറങ്ങൾ വിതരണം ചെയ്യുക 
യുളളൂ . ദർഘാസുകൾ സ്വീകരിക്കുന്ന ദിവസത്തിന 
മുമ്പായി ഈ ഓഫീസിൽ ചേരുന്ന പീബാഡ 
മീററ്റിംഗിൽ ദർഘാസ പ്രമാണങ്ങൾ വാങ്ങിയ 
എല്ലാവരും നിർബന്ധമായും പങ്കെടുക്കേണ്ടതാണ്. 
മുൻ യോഗ്യതാ നദയ, ത്തിന് അവശ്യം വേണ്ട 
പ്രധാനപ്പെട്ട രേഖകളുടെ വിവരങ്ങൾ ദർഘാസ് 
( പ്രമാണങ്ങളോടൊപ്പം ന ൽ കു ന്ന താ ണ് . അതിന 
വണ്ടതായ തെളിവ് രേഖകളോടൊപ്പം ദർഘാസുകൾ 
സമർപ്പിക്കേണ്ടതും അല്ലാത്തപക്ഷം നിരസിക്കുന്നതു 
മാണ് . നിലവിലുള്ള സാഹചര്യങ്ങളിൽ സാമ്പത്തിക 
മടക്കം ) സമയബന്ധിതമായി മേൽ പ്രവൃത്തികൾ 
പൂർത്തിയാക്കാൻ തയ്യാറുളള കരാറുകാർ മാത്രം 
ദർഘാസുകൾ സമർപ്പിക്കേണ്ടതാണ്. 

പൂരിപ്പിച്ച ചോദ്യാവലികളടങ്ങിയ മുൻ യോഗ്യതാ 
ഫോറങ്ങളും ( 4 കോപ്പി) ഒരു കവറിലും നിരതദ്രവ്യം, 
പ്രാഥമിക ഉടമ്പടി എന്നിവ ഒരു കവറിലും പ്രവർത്തി 
ക്കുളള നിരക്ക എഴുതിയ ദർഘാസ് മറെറാരു കവറിലും 
(മുവച്ച } അടക്കം ചെയ്ത പ്രവർത്തിയുടെ പരും 
മാറും യഥാവിധി കവറിന് മുകളിൽ എഴുതിയ ദർഘാസ 
പ്രമാണങ്ങൾ താഴെ ഒപ്പിട്ടിരിക്കുന്ന ഉദ്യോഗസ്ഥൻറ 
ഓഫീസിൽ ലഭിക്കേണ്ട അവസാന തീയതിയിൽ 4 
മണിക്ക് മുൻപായി എത്തുന്ന വിധത്തിൽ രജിസ്ററർ 

യത്മാത, അയച്ച രിക്കാ ണ , തപാൽതകരാറു 
മൂലമോ മററ് ഏതെങ്കിലും കാരണവശാലോ നിശ്ചിത 
സമയം കഴിഞ്ഞ് കിട്ടുന്ന ദർഘാസുകൾക്ക് ഈ 
ഡിപ്പാർട്ടുമെൻറ് യാതൊരു ഉ ആ ര വ ദി ത്വ വും 
ഏറെറടുക്കുന്നതല്ല . ദർഘാസ് സ്വീകരിക്കുന്ന അവസാന 
ദിവസം ഏതെങ്കിലും കാരണവശാൽ സർക്കാർ പൊതു 
അവധി പ്രഖ്യാപിക്കുകയാണെങ്കിൽ ത ത 0 5 5 1 ത്ത 


തെരഞ്ഞെടുക്കപ്പെടുന്ന കരാറുകാരൻ ( പ്രവർത്തിക്കാ 
വശ്യമായ ഉടമ്പടി ഒ മയക്കുമ്പോൾ ഉടമ്പടി തക 
യുടെ 10 % (പത്ത് ശതമാനം )് ബാങ്ക് ഗ്യാരൻറി 

സെക്യൂരിററി ഡെപ്പോസിററ് സഹിതം സമർപ്പിക്കേണ് 
താണ്, 
- യോഗ്യത നിർണ്ണയിച്ച കരാറുകാരുടെ സ്ഥാപന 
ളുടെ ദർഘാസുകൾ തുറക്കുന്ന സമയവും തീയതിയും 
ബന്ധപ്പെട്ടവരെ മുൻകൂട്ടി അറിയിക്കുന്നതായിരിക്കും . 
കേരള കൺസ്ട്രക്ഷൻ കോർപ്പറേഷൻ, ലേബർ കോൺ 
(ട്രാക്ററ് കോ -ഓപ്പറേററീവ് സൊസൈററികൾ 
എന്നിവയ്ക്ക് നിലവിലുളള സർക്കാർ ഉത്തരവുകൾ 
അനുസരിച്ച് അനുവദനീയമായ എല്ലാ ആനുകൂല്യ 
ങ്ങളും ബാ ധ ക മാ യി രി ക്കും , 1 19 -8 - 1997- ലെ 
ഗവൺമെൻറ് - ഉത്തരവ് നമ്പർ . ( പി ) 84997 ) പി . 
ഡബ്ല്യ . ഡി , ആൻറ് ററി, യിൽ പറയുന്ന എല്ലം 
നിബന്ധനകളും ടെണ്ടർ പരിഗണനയ്ക്കുള്ള മറ് 
അനുബന്ധ - നിയമങ്ങളും ഈ ദർഘാസുകൾക്കും 
ബാധകമായിരിക്കും, യാതൊരു കാരണവും കാണിക്കാതെ 
ദർഘാസുകൾ നിരസിക്കുന്നതിനുള്ള അവകാശവും 
താഴെ ഒപ്പിട്ടിരിക്കുന്ന ഓഫീസർക്ക് ഉണ്ടായിരിക്കു 
ന്നതാണ്. 


| Sd.) 


Buildings and Local Works, 
North Circle, Kozhikode . 


Superintending Engineer. 


